R.No. KCTV ( N) / 12 


Government of Kerala 

"1985 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


13th August 1985 
Vol. XXX ) Trivandrum , Tuesday 

22nd Sravana 1907 (Saka ) 


( No. 680 


കേരള സർക്കാർ 
ഉദ്യോഗസ്ഥ -ഭരണപരിഷ്കാര (ഔദ്യോഗികഭാഷ) വകുപ്പ് 


* വിജ്ഞാപനം 


ക 


നമ്പർ 7223 ഔ , ഭാ . 3/83/ ഉ.ഭ.പ.വ . തിരുവനന്തപുരം, 1985 ആഗസ്റ്റ് 1. 

എസ്. ആർ, ഒ , നമ്പർ 1120 85, -1969- ലെ കേരള ഔദ്യോഗിക ഭാഷകൾ 
ആകടം (1969 - ലെ 7) 1 ബി വകുപ്പുപ്രകാരം നൽകപ്പെട്ട 

അധികാരങ്ങൾ 
വിനിയോഗിച്ച് കേരളസർക്കാർ, പഞ്ചായത്ത്, മുനിസിപ്പൽഭരണം, വനം, 
സഹകരണം, ഹരിജനക്ഷേമം, ഗിരിജനക്ഷേമം, മൽസ്യബന്ധനം, ആർക്കി 
യോളജി എന്നീ വകുപ്പുകളിലും സെക്രട്ടേറിയറ്റിലെ അവയുടെ ബന്ധപ്പെട്ട 
ഭരണവകുപ്പുകളിലും എല്ലാ ഒൗദ്യോഗികാവശ്യങ്ങൾക്കും, നിയമപരമായി 
ഇംഗ്ലീഷ് ഭാഷയും സംസ്ഥാനത്തെന്യൂനപക്ഷ ഭാഷകളായ തമിഴ്, കർണ്ണാടകം 
എന്നിവയും ഉപയോഗിക്കണമെന്നു വ്യവസ്ഥ ചെയ്തിട്ടുളള സംഗതികളി 
ലൊഴികെ, 1985 സെപ്തംബർ മാസം 1 -ാം തീയതി മുതൽ മലയാളം മാത്രം 
ഉപയോഗിക്കേണ്ടതാണെന്ന് ഇതിനാൽ നിർദ്ദേശിക്കുന്നു . 


ഗവർണ്ണറുടെഉത്തരവുപകാരം , 
അർ, രാമചന്ദ്രൻ നായർ, 
ഗവൺമെൻറ് സ്ക്രട്ടറി, 

.[ P.T.O 


3313446 ) . 


2 


പ 


വിശദീകരണക്കുറിപ്പ് 
( ഇതു വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ വിജ്ഞാപനത്തിന്റെ 
പൊതു ഉദ്ദേശം സൂചിപ്പിക്കാനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

1969 - ലെ കേരള ഔദ്യോഗികഭാഷകൾ ആക്ട് 1 ബി വകുപ്പ് ഔദ്യോഗിക 
കാര്യങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളമോ ഉപയോഗിക്കാമെന്ന് നിർദ്ദേശിച്ചു 
കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നു . 
മലയാളം പൂർണ്ണമായും കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയാക്കു 
ന്നതിന്റെ തുടക്കമെന്ന നിലയിൽ പഞ്ചായത്ത്, മുനിസിപ്പൽഭരണം, വനം, 
സഹകരണം, 

ഹരിജനക്ഷേമം, ഗിരിജനക്ഷമം, മൽസ്യബന്ധനം, ആർക്കി 
യോളജി എന്നീ എട്ടു വകുപ്പുകളിലും സെക്രട്ടേറിയററി ലെ അവയുടെബന്ധ 
പ്പെട്ട ഭരണവകുപ്പുകളിലും എല്ലാ ഔദ്യോഗികാവശ്യങ്ങൾക്കും, നിയമപരമായി 
ഇംഗ്ലീഷ് ഭാഷയും സംസ്ഥാനത്തെ ന്യൂനപക്ഷ ഭാഷകളായ തമിഴ് + 
എന്നിവയും ഉപയോഗിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുളള സംഗതികളി 
ലൊഴികെ 1985 സെപ്തംബർ മാസം ഒന്നാംതീയതിമുതൽ മലയാളംമാത്രം 
ഉപയോഗിക്കേണ്ടതാണെന്ന് സർക്കാർ തീരുമാനിച്ചു . ഈ ഉദ്ദേശം സാധിക്കു 
പാനാണ് ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. 


കന്നട 


1 


ZRINTED AND PUBLISHED BY THE S , G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1985 . 


